Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV (N )/634 /2018 -20 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2019 


GOVERNN 


കേരള 


90 


രള സർക് 
NMENT OF 


KERALA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


beijo 8 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2019 ACSIMIS 15 
15th October 2019 

1195 Aml 29 
29th Kanni 1195 
1941 BO CONMo 23 
23rd Aswina 1941 


Vol. VIII 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Co -operative Department 


REGISTRATION CERTIFICATE 
No. 0 - 1124 /2019 . 

24th August 2019 . 


I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co - operative Societies Act, 1969 (Act 21 of 1969 ) that 
the following societies, the particulars which is furnished 
in the Categorical Statement is registered by me today 
as a Co- operative Society under the said Act on the 
basis of limited liability and that the bye - laws of the 
undermentioned society is also hereby registered under 
the said section . 


4. Liability — Limited. 
5. Area of operation — Anchal Panchayat & Alayamon 

Panchayath in Punalur Taluk . 
6. Objectives — As per bye law clause-4 
7. Type - Credit Society -Other Primary Credit Society 

Rule (15) (1) (C ) ( IV )of KCS Act & Rule 
8. Authorized Share Capital — 80, 00,000 (Eighty Lakhs 

only ) 
(1) 50000 ‘ A ’ class shares of 100 each 
(2 ) 5000 ‘B class shares of 500 each 


( 3 ) 10000 ‘ C class shares of * 50 each 


Categorical Statement 
1. Name & No. of the Society — Anchal Rural 

Co -operative Society Ltd. No . Q . 1687. 
2 . Date of Registration — 24 -8 - 2019 . 


9. Maximum Borrowing Power — 150 times of paid up 

Share Capital and Reserve Fund . 


3. Address — Anchal Rural Co-operative Society Ltd . 

No. Q . 1687 , Anchal P. O .- 691 306 . 


Office of the Joint Registrar of 
Co -operative Societies 
(General), Kollam . 


(Sd.) 
Joint Registrar 

(General). 


Gaz . No . 41/2019 /DTP (Co-operative ). 


321 


15th OCT . 2019) 


CO -OPERATIVE DEPARTMENT 


216 


4. പ്രവർത്തന പരിധി - തൃശ്ശൂർ ജില്ലയിലെ ചിയ്യാരം വില്ലേജ് 

ഒഴികെയുള്ള പ്രദേശം 


5. ബാധ്യത - ക്ലിപ്തം. 


6. പ്രധാന ഉദ്ദേശ്യം - അംഗ ങ്ങ ളുടെ ഉന്ന മ ന വും 

സാമൂഹ്യക്ഷേമവും 


രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 
നമ്പർ ഒ. 10014/ 2017 / ആർഡിസ്. 

2019 ജൂ ലൈ 30 . 
1969- ലെ കേരള സഹകരണ സംഘം ആക്ട് ( 1969- ലെ 
21 - ാം നമ്പർ ആക്ട് ) 7 -ാം വകു പ്പ നു സ രിച്ച് എന്നിൽ 
നിക്ഷിപ്തമായ അധികാരം വിനിയോഗിച്ച് സാക്ഷ്യപ്പെടുത്തുന്ന 

തെ ന്ത ന്നാൽ ത്യ ശ്ശൂർ ജില്ല യിൽ ത്യശ്ശൂർ താലൂ ക്കിൽ 
(തപാലാഫീസ് തൃശ്ശൂർ), തൃശ്ശൂർ ജില്ലാ പ്രൈവറ്റ് ബിൽഡിങ്ങ് 
കോൺടാക്ടേഴ്സസ് സഹകരണ സംഘം ക്ലിപ്തം ഇന്നേ 
ദിവസം പ്രസ്തുത ആക്ടനുസരിച്ച് ക്ലിപ്ത ബാധ്യതയോടു 
കൂടിയ ഒരു സഹകരണ സംഘമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. 
പ്രസ്തുത വകു പ്പ നു സ രിച്ച് മേൽപ്പറഞ്ഞ സംഘത്തിന്റെ 
നിബന്ധനകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


| 7. അംഗീകൃത ഓഹരി മൂലധനം 


" എ ക്ലാസ് ? 250 x 20000 = 
" ബി ക്ലാസ് X 100 x 10000 = 
" സി ക്ലാസ് 3 100 x 10000 = 


? 50,00 ,000 
x 10,00,000 

3 10,00 ,000 


ആ 


കെ 


? 70,00, 000 


- തരംതിരിച്ചുള്ള പട്ടിക 
1. സംഘ ത്തിന്റെ നമ്പരും പേരും - ആർ. 15 25 -ാം 

- നമ്പർ തൃശ്ശൂർ ജില്ല പവറ്റ് ബിൽഡിംഗ് 

കോൺട്രാക്ടേഴ്സ്സഹകരണ സംഘം ക്ലിപ്തം. 
2. രജിസ്ട്രർ ചെയ്ത തീയതി- 30 -7- 2019. 


8. സംഘത്തിന്റെ തരം - ലേബർ കോൺട്രാക്ട്-റൂൾ 15 -9 ( എ ) 
9. പര മാ വധി വാങ്ങാവുന്ന കടം - പിരിഞ്ഞുകിട്ടിയ 

ഓഹരി മൂലധനത്തിന്റെയും കരുതൽ ധനത്തിന്റെയും 
150 ഇരട്ടി 


സഹകരണസംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ) 

(ഒപ്പ്) 
ഓഫീസ്, തൃശ്ശൂർ. - ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


3. മേൽവിലാസം- തൃശ്ശൂർ. 


മലപ്പുറം ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ നടപടിക്രമം 

( ഹാജർ : മുഹമ്മദ് അഷറഫ്, ടി . ( ഇൻ ചാർജ്ജ്)] 


നമ്പർ എ . ഇ . എൽ. JRMPM/ 3152/ 2019/ K Dis. 

2019 ജൂൺ 28. 
വിഷയം : - സമാപ്തീകരണം - നിലമ്പൂർ സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് ക്ലിപ്തം നമ്പർ എം. 527 - കേരള 

സഹ ക രണ സംഘം നിയമം വകുപ്പ് 74 പ്രകാരം രജി സ് ട്രേ ഷൻ റദ്ദ് ചെയ്ത് ഉത്ത ര വാ കു ന്ന ത് - 
സംബന്ധിച്ച്. 


പരാമർശം (1) സഹകരണ സംഘം രജിസ്ട്രാറുടെ 17 - 8 - 2011 - ലെ സി . എൽ. ടി. ( 3) 34505 / 2011 -ാം നമ്പർ ഉത്തരവ്. 


(2) സഹകരണ സംഘം രജിസ്ട്രാറുടെ 6- 12 - 2013 - ലെ സി . എൽ. ടി. (3) 3358 /2013 നമ്പർ കത്ത്. 


(3) മലപ്പുറം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 19 - 12 - 2015 - ലെ സി . ആർ. ബി. 8491/ 2013 

നമ്പർ ഉത്തരവ്. 


(4) മലപ്പുറം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 15- 3 -2019 , 15 - 5- 2019 എന്നീ തീയതികളിലെ 

എ . ഇ . എൽ. 6672/ 2018 നമ്പർ ഉത്തരവുകൾ. 
(5) സഹകരണ സംഘം രജിസ്ട്രാർ ഓഫീസിലെ അഡീഷണൽ രജിസ്ട്രാർ ( ക്രെഡിറ്റ്)- ടെ 7 - 2- 2019 - ലെ 

-- എ . ഇ . എൽ. 633 /2019 നമ്പർ ഉത്തരവ്. 
| (6) അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) നിലമ്പൂരിന്റെ 29- 5 - 2019 - ലെ 1172 / 2011/എൻ. നമ്പർ കത്ത്. 


മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിലെ നിലമ്പൂർ ആസ്ഥാനമായി ഒരു പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമ വികസന 
ബാങ്കായി രജിസ്റ്റർ ചെയ്യപ്പെട്ട് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത എം . 527 നിലമ്പൂർ സഹകരണ കാർഷിക ഗ്രാമ വികസന 
ബാങ്ക് ക്ലിപ്തത്തിന്റെ പ്രവർത്തനം 2011- ലെ 45-ാമത് ഓർഡിനൻസ് പ്രകാരം കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 2 ( ഒ. സി .) - ൽ 
കൊണ്ടുവന്ന ഭേദഗതിയുടെ അടിസ്ഥാനത്തിലും വകുപ്പ് 28 ഭേദഗതി ചെയ്ത് വകുപ്പ് 28 (1ഡി) ആയി ചേർക്കപ്പെട്ട വ്യവസ്ഥയുടെ 
അടിസ്ഥാനത്തിലും ഏറനാട് സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് ക്ലിപ്തം നമ്പർ എം . 859 നമ്പരായി പുതിയ സഹകരണ 
കാർഷിക ഗ്രാമ വികസന ബാങ്ക് രൂപീകരിച്ചതിനാൽ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 71 ( 2 ) ബി പ്രകാരം 
സമാപ്തീകരിച്ചുകൊണ്ടും നിലമ്പൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ നിലമ്പൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി 
നിയമിച്ചുകൊണ്ടും പരാമർശം (3 ) പ്രകാരം ഉത്തരവാകുകയും 19 - 3-2016 - ന് ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത് സമാപതീകരണ നടപടികൾ 
ആരംഭിക്കുകയും ചെയ്തു . 


322 


15th OCT . 2019) 


CO -OPERATIVE DEPARTMENT 


217 


ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത തീയതിയിലെ ആസ്തി- ബാധ്യതകൾ താഴെ നൽകുന്നു . 


ബാധ്യതകൾ 


തുക 


ആസ്തികൾ 


തുക 


ഓഹരി മൂലധനം 


57000 . 00 


ഓഹരി- സംസ്ഥാന സഹകരണ കാർഷിക 
ഗ്രാമ വികസന ബാങ്ക് 


1000.00 


3750. 00 


27925.00 


| 1646.00 


അഫിലിയേഷൻ ഫീ 
സംഘത്തിൽ നിന്ന് കൊടുക്കേണ്ടവ 
( എ ) അഡ്മിനിസ്ട്രേറ്റർ 
( ബി) പ്രസിഡന്റ് 
സംഘത്തിന് വരേണ്ടവക്കുള്ള 
കരുതൽ 

ആകെ 


സംഘത്തിന് വരേണ്ടവ 
നീക്കിയിരിപ്പ് 
( എ ) എം . ഡി . സി . ബാങ്ക് നിലമ്പൂർ SB 154 
( ബി ) നീക്കിയിരിപ്പ് തുക 
അറ്റ് നഷ്ടം 


7222 . 00 


5000.00 


66.25 


27925. 00 


59107 . 75 


95321.00 


ആ 


കെ 


95321.00 


- സമാ പീകരണത്തിന്റെ ഭാഗമായി കേരള സഹകരണ നിയമം ചട്ടം 69 ( 2 ) പ്രകാരം ബാങ്കിന്റെ ആസ്തികളിലും 
ബാധ്യതകളിലും ഏതെങ്കിലും വിധത്തിലുള്ള ക്ലെയിമുകൾ നൽകാനുണ്ടെങ്കിൽ ആയത് നൽകാൻ രണ്ട് മാസം സമയം 
അനുവദിച്ചുകൊണ്ട് ക്ലെയിം നോട്ടീസ് 21- 6- 2016 - ലെ കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു . 


-- നടപടികളുടെ ഭാഗമായി മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിന്റെ നിലമ്പൂർ ശാഖയിലെ എസ്. ബി . അക്കൗണ്ട് ക്ലാസ് 
ചെയ്ത് ലിക്വിഡേറ്ററുടെ പേരിലേക്ക് മാറ്റുകയും നിയമാനുസൃതമായ ലിക്വിഡേഷൻ ചാർജ്ജ് ? 1,380 അടവാക്കുകയും ചെയ്തു . 

സംഘത്തിന് നിയമാനുസൃതം കിട്ടാനുള്ള മുതലുകൾ പിരിച്ചെടുക്കുന്നതിനും ബാധ്യതകൾ കൊടുത്ത് തീർക്കുന്നതിനും 
സാധ്യമായ എല്ലാ നടപടികളും ലിക്വിഡേറ്റർ സ്വീകരിച്ചു എങ്കിലും ആസ്തികൾ പിരിച്ചെടുക്കുന്നതിനും ബാധ്യതകൾ കൊടുത്ത് 
വീട്ടുന്നതിനും ലിക്വിഡേറ്റർക്ക് സാധിച്ചിരുന്നില്ല . ആയതിനാൽ പിരിച്ചെടുക്കാൻ സാധിക്കാത്ത ആസ്തികളും കൊടുത്ത് വീട്ടാൻ 
സാധിക്കാത്ത ബാധ്യതകളും യഥാക്രമം എഴുതി തള്ളിയും കണ്ട് കെട്ടിയും നടപടികൾ പൂർത്തിയാക്കാൻ അനുമതിക്കായി 
ലിക്വിഡേറ്റർ അപേക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 15 - 5 - 2019 - ലെ പരാമർശം ( 4 ) പ്രകാരം താഴെ പറയുന്ന 7 88032.75 - ന്റെ 
ആസ്തികളും ? 93,675 - ന്റെ ബാധ്യതകളും യഥാക്രമം എഴുതി തള്ളിയും കണ്ട് കെട്ടിയും ഉത്തരവാകുകയും ചെയ്തു . 


ആസ്തികൾ 


- തുക 


ബാധ്യതകൾ 


തുക 


27925.00 


57000.00 


( എ ) ഓഹരി മൂലധനം എ ക്ലാസ് 
( ബി ) അഫിലിയേഷൻ ഫീ 


3750 . 00 


( എ ) സംഘത്തിന് വരേണ്ടവ 
( ബി ) ഓഹരി- കേരള സംസ്ഥാന 

സഹകരണ കാർഷിക 

ഗ്രാമ വികസന ബാങ്ക് 
( സി) അറ്റ് നഷ്ടം 


1000. 00 


59107. 75 


5000 . 00 


( സി ) സംഘത്തിൽ നിന്നും കൊടുക്കേണ്ടവ 
( ഡി ) സംഘത്തിൽ വരേണ്ടവക്കുള്ള കരുതൽ 

ആകെ 


27925 . 00 


ആകെ 


88032,75 


93675 . 00 


നടപടികളുടെ പൂർത്തീകരണത്തിനായി ലിക്വിഡേറ്ററുടെ പേരിലുള്ള അക്കൗണ്ടിൽ ബാക്കി നിൽപ്പുള്ള 3 7,500 നിലമ്പൂർ 
അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ പേരിലുള്ള കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് മാറ്റി നിക്ഷേപിക്കുകയും സംഘം കണക്കുകൾ 
എ . ഇ . എൽ. ആഡിറ്റർ പരിശോധിച്ച് ആഡിറ്റ് പൂർത്തിയാക്കുകയും ചെയ്തു . 


ലിക്വിഡേറ്ററുടെ കാലയളവിലെ വരവ് ചെലവ് കണക്കുകൾ താഴെ നൽകുന്നു . 


വരവ് 


തുക 


ചെലവ് 


തുക 


1. സസ്പെൻസ് ലയബിലിറ്റി 


1. സസ്പെൻസ് ലയബിലിറ്റി 


2746.00 


100 .00 


100 . 00 


( എ ) പാർട്ട് ടൈം അഡിമിനിസ്ട്രേറ്റർ 1100 .00 
( ബി ) ബഷീർ, കെ . 

യൂണിറ്റ് ഇൻസ്പെക്ടർ 
( സി ) വൽസല, വി . കെ . 

യൂണിറ്റ് ഇൻസ്പെക്ടർ 
2. ബാങ്ക് നിക്ഷേപം പിൻവലിച്ചത് 


( എ ) പാർട്ട് ടൈം അഡ്മിനിസ്ട്രേറ്റർ 
( ബി ) ബഷീർ, കെ . 

- യൂണിറ്റ് ഇൻസ്പെക്ടർ 
( സി ) വൽസല , വി . കെ . 

യൂണിറ്റ് ഇൻസ്പെക്ടർ 
2. ബാങ്ക് നിക്ഷേപം 


100 .00 


100. 00 


4658.00 


എം . ഡി . സി . ബി. നിലമ്പൂർ SB - 154 11880.00 
| SB - 090061201020021 

9234. 00 
SB - 090061200420439 

100 . 00 


എം . ഡി . സി . ബി . നിലമ്പൂർ SB - 154 
SB - 090061201020021 


9234. 00 


323 


15th OCT . 2019) 


CO -OPERATIVE DEPARTMENT 


218 


122 . 25 


27238 . 25 


27238. 25 


3. നിക്ഷേപത്തിനുള്ള പലിശ 4658.00 - 3. കോമൺ ലിക്വിഡേഷൻ ഫണ്ട് 

7500. 00 
4. കണ്ടിജൻസീസ് 

1180. 00 
- 5. സ്റ്റേഷനറി 
6. ബാങ്ക് ചാർജസ് 

218 . 00 
| 7. ലിക്വിഡേഷൻ ചാർജ് 

1380 
ആകെ 

27172. 00 
മുന്നിരിപ്പ് 

66 . 25 
ആകെ 27238.25 

ആകെ 
മേൽ പ്രകാരമുള്ള നടപടികൾക്കുശേഷം ആസ്തി, ബാധ്യതകൾ യാതൊന്നും ബാക്കി നിൽപ്പില്ല . സർക്കാർ ബാധ്യതകൾ 
യാതൊന്നും സംഘത്തിനില്ല . നടപടികളുടെ പൂർത്തീകരണത്തിനായി അന്തിമ പൊതുയോഗം 27 - 5 - 2019 - ന് നിലമ്പൂർ അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ഓഫീസിൽവെച്ച് വിളിച്ച് ചേർക്കുകയും ലിക്വിഡേറ്ററുടെ നാളിതു വരെയുള്ള നടപടികൾ പൊതുയോഗത്തിൽ 
അവതരിപ്പിച്ച് റിക്കാർഡാക്കുകയും ചെയ്തു . ലിക്വിഡേഷൻ നടപടികൾ പൂർത്തീകരിച്ചതിനാൽ ബാങ്കിന്റെ രജിസ്ട്രേഷൻ റദ്ദ് 
ചെയ്യുന്നതിന് ബഹു . രജിസ്ട്രാറോട് അപേക്ഷിക്കാൻ പൊതുയോഗം തീരുമാനിക്കുകയും പരാമർശം (6) പ്രകാരം നിലമ്പൂർ 
അസിസ്റ്റന്റ് രജിസ്ട്രാർ മുഖേന അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു . 

സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിച്ചതായുള്ള വകുപ്പ് 73(3 ) - ന് വിധേയമായ റിപ്പോർട്ട് ലിക്വിഡേറ്റർ 
സമർപ്പിച്ചിട്ടുണ്ട്. സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിച്ചതിനാൽ സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതിനുള്ള അപേക്ഷ 
പരിശോധിച്ച് നിലമ്പൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിച്ചതിനാൽ ബാങ്കിന്റെ രജിസ്ട്രേഷൻ റദ്ദ് 
ചെയ്യാവുന്നതാണെന്ന് ശിപാർശയും ചെയ്തിട്ടുണ്ട്. മേൽ സാഹചര്യത്തിൽ താഴെപറയും പ്രകാരം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


നിലമ്പൂർ സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് ക്ലിപ്തം നമ്പർ എം . 527 - ന്റെ അന്തിമ സമാപ്തീകരണ 
നടപടികൾ ലിക്വിഡേറ്റർ പൂർത്തീകരിച്ചതിനാൽ ടി സംഘത്തിന്റെ രജിസ്ട്രേഷൻ 1969 - ലെ കേരള സഹകരണ സംഘം നിയമം 
വകുപ്പ് 74 പ്രകാരം റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ സംഘത്തിന്റെ റിക്കാർഡുകൾ കേരള സഹകരണ 
സംഘം നിയമം 1969, ചട്ടം 70 പ്രകാരം മൂന്ന് വർഷം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതും ടി കാലാവധിക്കുശേഷം ഈ ഓഫീസിന്റെ 
അനുമതിക്ക് വിധേയമായി നശിപ്പിക്കാവുന്നതുമാണ്. 


സഹകരണസംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ) ആഫീസ്, 
മലപ്പുറം. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ) ഇൻ- ചാർജ്. 


വയനാട് ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ നടപടിക്രമം 

( ഹാജർ : പി. റഹീം) 


നമ്പർ എ . ഇ .എൽ./ 823/ 2019. 

2019 ആഗസ്റ്റ് 24. 
വിഷയം : സഹകരണ വകുപ്പ് മതിശ്ശേരി കാപ്പുംകുന്ന്പൗൾട്രി ഫാം പ്രോസസിംഗ് & മാർക്കറ്റിംഗ് സഹകരണ സംഘം ക്ലിപ്തം 

- നമ്പർ ഡബ്ലിയു . 98 സമാപീകരണ ഉത്തരവ് സംബന്ധിച്ച്. 
സൂചന : - (1) 31-1-2019 - ലെ സഹകരണ നിയമം 66 പ്രകാരം പനമരം യൂണിറ്റ് ഇൻസ്പെക്ടർ നടത്തിയ റിപ്പോർട്ട്. 

(2) മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ)- ടെ 19-1-2019 - ലെ 827 /2017 ( 11 ) നമ്പർ കത്ത്. 

(3) ഈ ആഫീസിലെ 19 -3 - 2019 - ലെ ഇതേ നമ്പർ രജിസ്ട്രേഡ് നോട്ടീസുകൾ. 
മാനന്തവാടി താലൂക്കിൽ അഞ്ചുകുന്ന് ആസ്ഥാനമായി പ്രവർത്തിച്ചു വന്നിരുന്ന മതിശ്ശേരി കാപ്പുംകുന്ന് പൗൾട്രി ഫാം 
പ്രോസസിംഗ് & മാർക്കറ്റിംഗ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡബ്ലിയു . 98 - ന്റെ പ്രവർത്തനം, ഘടന എന്നിവ സംബന്ധിച്ചും 
സംഘം പ്രവർത്തനം നിലച്ചതിന്റെ കാരണം എന്നിവയും മറ്റും 1969 - ലെ സഹകരണ നിയമം 66 -ാം വകുപ്പ് പ്രകാരം പരിശോധന 
നടത്തുന്നതിന് ചുമതലപ്പെടുത്തിയ പ്രകാരം മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ആഫീസിലെ പനമരം യൂണിറ്റ് 
ഇൻസ്പെക്ടർ നടത്തിയ പരിശോധനയിൽ സംഘം പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ വിവരങ്ങൾ ഒന്നും ലഭ്യമായില്ല എന്നും 
മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ആഫീസിലെ രേഖകളിൽ നിന്നും സംഘത്തിലേക്ക് ഒടുവിലായി 25 - 1- 1994 - ൽ 
പനമരം യൂണിറ്റ് ഇൻസ്പെക്ടർ വരണാധികാരിയായി ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നുവെന്നും ആയത് പ്രകാരം തെരഞ്ഞെടുത്ത 
9 ഭരണ സമിതി അംഗങ്ങൾക്ക് രജിസ്ട്രേഡ് നോട്ടീസ് അയച്ചെങ്കിലും ആയതിൽപെട്ട പത്മനാഭൻ, കൊരലോട്ട് വീട്, അഞ്ചുകുന്ന് 


324 


15th OCT. 2019] 


CO - OPERATIVE DEPARTMENT 


219 


എന്ന യാൾ പരി ശോ ധ ന ഉദ്യോ ഗസ്ഥന്റെമുമ്പാകെ ഹാജ രാ യി തെളിവ് നൽകി യ തിൽ 25 വർഷ മായി സംഘം 
പ്രവർത്തനരഹിതമാണെന്നും സംഘം തുടർന്ന് പ്രവർത്തനം നടത്താൻ മെമ്പർമാർക്ക് യാതൊരു താൽപ്പര്യവും ഇല്ലായെന്നും 
മൊഴി നൽകിയതായും മറ്റാളുകൾ ആരുംതന്നെ ഹാജരാകുകയോ സംഘം പ്രവർത്തനത്തിൽ ഒരു താൽപ്പര്യവും ഇല്ലായെന്നും, 
സംഘത്തിൽ 2000 - 2001 വരെ മാത്രമേ ആഡിറ്റ് നടത്തിയിട്ടുള്ളുവെന്നും, ജില്ലാ ബാങ്കിന്റെ പനമരം ശാഖയിൽ സംഘത്തിന്റെ പേരിൽ 
അക്കൗണ്ടുകൾ ഉള്ളതായും സംഘം പ്രവർത്തന രഹിതമാണെന്നും പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല 
എന്നും അറിയിച്ചതായി സൂചന (1) - ൽ പ്രതിപാദിച്ചിട്ടുണ്ട്. സംഘം പുനരുജ്ജീവിപ്പിക്കാൻ യാതൊരു സാഹചര്യവും നിലവിലില്ല . 
എന്നും യൂണിറ്റ് ഇൻസ്പെക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടി സാഹചര്യത്തിൽ ടി സംഘത്തിന്റെ അസ്തിത്വം ഇല്ലായ്മ ചെയ്ത് 
സംഘം സമാപ്തീകരിക്കുന്നതാണ് ഉചിതമെന്ന് മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) സൂചന ( 2) കത്ത് പ്രകാരം ശുപാർശ 
ചെയ്തിട്ടുണ്ട്. സംഘം ലിക്വിഡേറ്റ് ചെയ്യാതിരിക്കാൻ വല്ല കാരണങ്ങളുമുണ്ടെങ്കിൽ ആയത് ബോധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് 
സൂചന ( 3) പ്രകാരം വയനാട് ജില്ലാ സഹകരണ ബാങ്കിനോടും, മാനന്തവാടി സർക്കിൾ സഹകരണ യൂണിയനോടും ആവശ്യപ്പെട്ടി 
രുന്നെങ്കിലും 4-4-2019 - ലെ വയനാട് ജില്ലാ സഹകരണ ബാങ്ക് ജനറൽ മാനേജരുടെ മറുപടിയിൽ സംഘം സമാപ്തീകരിക്കുന്നതിന് 
എതിരഭിപ്രായമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. മേൽ സാഹചര്യത്തിൽ എന്നിൽ നിക്ഷിപ്തമായ അധികാരമുപയോഗിച്ച് താഴെപറയുന്ന 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


1969- ലെ സഹകരണ നിയമം വകുപ്പ് 71(1) പ്രകാരം മതിശ്ശേരി കാപ്പുംകുന്ന്പൗൾട്രി ഫാം പ്രോസസിംഗ് & മാർക്കറ്റിംഗ് 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡബ്ലിയു . 98 - ന്റെ പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിന് സഹകരണ നിയമം 72 പ്രകാരം 
മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ പനമരം യൂണിറ്റ് ഇൻസ്പെക്ടറെ സംഘം ലിക്വിഡേറ്റർ ആയി 
നിയമിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ ചുമതല ഏൽക്കുന്ന കാലത്തെ സംഘത്തിന്റെ കട ധ ന പട്ടിക 
തയ്യാറാക്കേണ്ടതും, സംഘത്തിന്റെ സകല മുതലുകളും റിക്കാർഡുകളും ഏറ്റെടുക്കേണ്ടതും ഏറ്റെടുത്ത മുതലുകളുടെയും 
റിക്കാർഡുകളുടെയും പട്ടികയുടെ ഒരു പകർപ്പ് ഈ ആഫീസിൽ സമർപ്പിക്കേണ്ടതും ലിക്വിഡേറ്റർ ഈ ഉത്തരവ് തീയതി മുതൽ 
6 മാസത്തിനകം സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുമാണ്. 


( 2 ) 


നമ്പർ എ . ഇ .എൽ. 783/ 2019. 


2019 ആഗസ്റ്റ് 29 . 


വിഷയം : - - സഹകരണ വകുപ്പ്- മാനന്തവാടി താലൂക്ക് ഫൂട്ട്സ് & വെജിറ്റബിൾസ് മാർക്കറ്റിംഗ് സഹകരണ സംഘം ക്ലിപ്തം 

നമ്പർ ഡബ്ലിയു . 69- സമാപ്തീകരണ ഉത്തരവ് സംബന്ധിച്ച്. 


സൂചന : - (1) 31- 12 - 2018 - ലെ സഹകരണ നിയമം 66 പ്രകാരം മാനന്തവാടി യൂണിറ്റ് ഇൻസ്പെക്ടർ നടത്തിയ റിപ്പോർട്ട്. 


(2) മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)- ടെ 31- 12 -2018 - ലെ 827 / 2017 (5) നമ്പർ കത്ത്. 


- (3) ഈ ആഫീസിലെ 19-3-2019 - ലെ ഇതേ നമ്പർ രജിസ്ട്രേഡ് നോട്ടീസുകൾ. 


മാനന്തവാടി താലൂക്കിൽ മാനന്തവാടി താലൂക്ക് ഫൂട്ട്സ് & വെജിറ്റബിൾസ് മാർക്കറ്റിംഗ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 
ഡബ്ലിയു . 69 - ന്റെ പ്രവർത്തനം, ഘടന എന്നിവ സംബന്ധിച്ചും സംഘം പ്രവർത്തനം നിലച്ചതിന്റെ കാരണം എന്നിവയും 
മറ്റും 1969- ലെ സഹകരണ നിയമം 66 -ാം വകുപ്പ് പ്രകാരം പരിശോധന നടത്തുന്നതിന് ചുമതലപ്പെടുത്തിയ പ്രകാരം മാനന്തവാടി 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ മാനന്തവാടി യൂണിറ്റ് ഇൻസ്പെക്ടർ നടത്തിയ പരിശോധനയിൽ സംഘം 
പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ യാതൊരു വിവരങ്ങളും ലഭ്യമായില്ല എന്നും സംഘത്തിലേക്ക് ഒരു ഭരണ സമിതി തെരഞ്ഞെടുപ്പ് 
നടത്തിയത് 29 - 10 - 1993- ൽ ആയിരുന്നുവെന്നും ഭരണ സമിതി അംഗങ്ങളുടെ പേരും മേൽവിലാസവും ലഭ്യമായില്ല എന്നും സംഘം 
മേൽവിലാസത്തിലേക്ക് അയച്ച് രജിസ്ട്രേഡ് തപാൽ മേൽവിലാസക്കാരൻ സ്ഥലത്തില്ലാത്തതിനാൽ കൈപ്പറ്റാതെ തിരികെ വന്നു 
വെന്നും സംഘം തീർത്തും പ്രവർത്തനരഹിതമാണെന്നും പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലായെന്നും 
അറിയിച്ചതായി സൂചന (1) - ൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ടി സാഹചര്യത്തിൽ ടി സംഘത്തിന്റെ അസ്തിത്വം ഇല്ലായ്മ ചെയ്ത് സംഘം 
സമാപ്തീകരിക്കുന്നതാണ് ഉചിതമെന്ന് മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) സൂചന (2) കത്ത് പ്രകാരം ശുപാർശ 
ചെയ്തിട്ടുണ്ട്. സംഘം ലിക്വിഡേറ്റ് ചെയ്യാതിരിക്കാൻ വല്ല കാരണങ്ങളുമുണ്ടെങ്കിൽ ആയത് ബോധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സൂചന 
(3) പ്രകാരം വയനാട് ജില്ലാ സഹകരണ ബാങ്കിനോടും, മാനന്തവാടി സർക്കിൾ സഹകരണ യൂണിയനോടും ആവശ്യപ്പെട്ടിരുന്നെങ്കിലും 
4 - 4 - 2019 - ലെ വയനാട് ജില്ലാ സഹകരണ ബാങ്ക് ജനറൽ മാനേജരുടെ മറുപടിയിൽ സംഘം സമാപ്തീകരിക്കുന്നതിന് 
എതിരഭിപ്രായമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. മേൽ സാഹചര്യത്തിൽ എന്നിൽ നിക്ഷിപ്തമായ അധികാരമുപയോഗിച്ച് താഴെപറയുന്ന 
ഉത്തരവ് പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 


Gaz . No . 41/ 2019 /DTP (Co-operative ). 


325 


15th OCT . 2019) 


CO -OPERATIVE DEPARTMENT 


220 


ഉത്തരവ് 


1969 - ലെ സഹകരണ നിയമം വകുപ്പ് 71(1) പ്രകാരം മാനന്തവാടി താലൂക്ക് ഫൂട്ട്സ് & വെജിറ്റബിൾസ് മാർക്കറ്റിംഗ് 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡബ്ലിയു . 69- ന്റെ പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിന് സഹകരണ നിയമം 72 പ്രകാരം 
മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ മാനന്തവാടി യൂണിറ്റ് ഇൻസ്പെക്ടറെ സംഘം ലിക്വിഡേറ്റർ ആയി 
നിയമിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു. ലിക്വിഡേറ്റർ ചുമതല ഏൽക്കുന്ന കാലത്തെ സംഘത്തിന്റെ കടധ ന പട്ടിക 
തയ്യാറാക്കേണ്ടതും, സംഘത്തിന്റെ സകല മുതലുകളും റിക്കാർഡുകളും ഏറ്റെടുക്കേണ്ടതും ഏറ്റെടുത്ത മുതലുകളുടെയും 
റിക്കാർഡുകളുടെയും പട്ടികയുടെ ഒരു പകർപ്പ് ഈ ആഫീസിൽ സമർപ്പിക്കേണ്ടതും ലിക്വിഡേറ്റർ ഈ ഉത്തരവ് തീയതി മുതൽ 
6 മാസത്തിനകം സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുമാണ്. 


സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ 
( ജനറൽ) ആഫീസ്, കൽപ്പറ്റ , വയനാട്. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


വയനാട് ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) പുറപ്പെടുവിക്കുന്ന ഉത്തരവ് 


( ഹാജർ : പി. റഹീം) 


നമ്പർ എ . ഇ .എൽ./ 3251 / 2018. 


2019 ആഗസ്റ്റ് 29. 


വിഷയം : ലിക്വിഡേഷൻ - വൈത്തിരി താലൂക്ക് കോ -ഓപ്പറേറ്റീവ് പ്രിന്റിംഗ് & പബ്ലിഷിംഗ് സഹകരണ സംഘം ക്ലിപ്തം 

നമ്പർ 158 - അന്തിമ സമാപ്തീകരണ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന :- (1) ഈ ആഫീസിലെ 23 -11-2000 - ലെ എ . ഇ . എൽ./4592 / 98 നമ്പർ ഉത്തരവ്. 


(2) സഹകരണ സംഘം രജിസ്ട്രാറുടെ 25- 4- 2019- ലെ എ . ഇ . എൽ./ 2066/ 2019 നമ്പർ ഉത്തരവ്. 


(3) അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) വൈത്തിരിയുടെ 22- 8-2019- ലെ 2363 / 99 നമ്പർ കത്ത്. 


(4) സംഘത്തിന്റെ 17-8-2019- ലെ അന്തിമ പൊതുയോഗ തീരുമാനം. 


( 5) ലിക്വിഡേറ്ററുടെ 21- 8- 2019 - ലെ നടപടിക്രമം. 


സൂചന ( 1) ഉത്തരവുപ്രകാരം ലിക്വിഡേഷനിലായ ഡബ്ല . 158 -ാം നമ്പർ കോ -ഓപ്പറേറ്റീവ് പ്രിന്റിംഗ് & പബ്ലിഷിംഗ് 
സഹകരണ സംഘത്തിൽ ലിക്വിഡേറ്റർ ചാർജ്ജ്ഏറ്റെടുത്തതും സംഘം ആസ്തികളും ബാദ്ധ്യതകളും ഏറ്റെടുക്കുകയും, ഏറ്റെടുത്ത 
ദിവസത്തെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുകയും ക്ലെയിം നോട്ടീസ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്ലെയിം നോട്ടീസ് പ്രകാരം 
യാതൊരു പ്ലെയിമുകളും ഇല്ലാത്തതാണ്. ലിക്വിഡേറ്ററുടെ അപേക്ഷ പ്രകാരം ബഹു . സഹകരണ സംഘം രജിസ്ട്രാരുടെ സൂചന (2 ) 
ഉത്തരവ് പ്രകാരം ലിക്വിഡേഷൻ കാലാവധി 31 - 12 - 2019 വരെ ദീർഘിപ്പിച്ച് നൽകിയിട്ടുണ്ട്. സംഘത്തിന് സർക്കാർ ഓഹരിയോ, 
ലോണോ, ഗ്രാന്റുകളോ ഒന്നുംതന്നെ ഉണ്ടായിരുന്നില്ല . ലിക്വിഡേറ്റർ ചാർജ്ജ്ഏറ്റെടുത്ത കാലത്തെ ബാക്കിപത്രം താഴെപറയും 
പ്രകാരമാണ്. 


കമ 


ബാദ്ധ്യതകൾ 


തുക എ 


കമ 


ആസ്തികൾ 


തുക 


നമ്പർ 


നമ്പർ 


ഓഹരി മൂലധനം 


35,000. 00 


അകസമാനം 


2200. 00 


- തേയ്മാന ഫണ്ട് 


220. 00 


ബാങ്കിൽ 


712 . 50 


- സിൽബന്ധി ചെലവ് 


100. 00 


അറ്റ നഷ്ടം 


32917.50 


സംഘം കൊടുക്കാനുള്ളത് 


510. 00 


ആ 


ക 


35830 .00 


ആ 


ഇ ക 


35830 . 00 


ലിക്വിഡേറ്റർ വയനാട് ജില്ലാ സഹകരണ ബാങ്കിന്റെ കൽപ്പറ്റ ടൗൺ ശാഖയിൽ ലിക്വിഡേറ്ററുടെ പേരിൽ ഒരു സേവിംഗ്സ് 
അക്കൗണ്ട് ആരംഭിക്കുകയും സംഘത്തിന്റെ പേരിലുള്ള അക്കൗണ്ടുകളിലുള്ള തുകകൾ അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. 


326 


15th OCT. 2019) 


CO - OPERATIVE DEPARTMENT 


221 


- റിക്കാർഡുകളും മേൽവിലാസക്കാരനുമില്ലാത്തതിനാൽ ഒരു നിലയ്ക്കും ലിക്വിഡേറ്റർക്ക് പിരിച്ചെടുക്കാൻ സാധിക്കാത്ത താഴെ 
എ പട്ടികയിൽ വിവരിക്കുന്ന സംഘം ആസ്തികൾ എഴുതി തള്ളുവാനും കൊടുത്തു തീർക്കാൻ സാധിക്കാത്ത ബി . പട്ടിക സംഘം 
ബാദ്ധ്യതകളിൽ കണ്ടുകെട്ടുന്നതിനും അനുമതി നൽകണമെന്നുള്ള ലിക്വിഡേറ്ററുടെ അപേക്ഷ പ്രകാരം ഈ ആഫീസിലെ 
2- 7-2019 - ലെ ഇതേ നമ്പർ ഉത്തരവ് പ്രകാരം അനുമതി നൽകിട്ടുണ്ട്. 


ആസ്തി 


തുക 3 


( എ ) 


അകസമാനം 


2200 . 00 


അറ്റ് നഷ്ടം 


32812 .50 


ആകെ 


35012 . 50 


( ബി ) 


ബാദ്ധ്യത 


തുക 3 


35000. 00 


220 . 00 


ഓഹരി മൂലധനം 
തേയ്മാന ഫണ്ട് 
സിൽബന്തി ചെലവ് 
സംഘം കൊടുക്കാനുള്ളത് 


100.00 


510 .00 


ആ 


കെ 


35830. 00 


ലിക്വിഡേറ്ററുടെ സേവിംഗ്സ് അക്കൗണ്ടിലുള്ള 3 712. 50- നു ആയതിന് നാളിതുവരെ ലഭിച്ച പലിശയായ 3 105- കൂടിയ 
ആകെ 8 817 .50- ന്റെ 15 % ലിക്വിഡേഷൻ X 123 രജിസ്ട്രാരുടെ അക്കൗണ്ടിൽ ട്രഷറിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള { 694.50 
അസി. രജിസ്ട്രാരുടെ പേരിലുള്ള കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് വകയിരുത്തിയിട്ടുണ്ട്. സംഘം കണക്കിൽ നിലവിൽ 
യാതൊരു തുകയും പിരിച്ചെടുക്കാനോ, കൊടുത്തു തീർക്കാനോ ബാക്കി നിൽപ്പില്ല . ലിക്വിഡേറ്ററുടെ നാളിതുവരെയുള്ള നടപടികളും 
കണക്കുകളും ഈ ആഫീസിലെ എ . ഇ . എൽ. ആഡിറ്റർ പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. സംഘത്തിന്റെ അന്തിമ 

പൊതുയോഗം 17- 8- 2019 - ന് വൈത്തിരി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിൽവച്ച് ലിക്വിഡേറ്റർ വിളിച്ച് ചേർത്തതിൽ ആരും 
തന്നെ പങ്കെടുത്തിട്ടില്ല. യോഗത്തിൽ ലിക്വിഡേറ്റർ നാളിതുവരെയുള്ള നടപടിക്രമങ്ങളും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ച് 
പൊതുയോഗം അംഗീകരിച്ചിട്ടുണ്ട്. സംഘത്തിൽ യാതൊരു ആസ്തികളും ബാദ്ധ്യതകളും ബാക്കി നിൽക്കുന്നില്ല . മേൽ 
സാഹചര്യത്തിൽ എന്നിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


- സംഘം ലിക്വിഡേറ്ററുടെ സൂചന (5 ) - ലെ നടപടിക്രമങ്ങൾ അംഗീകരിച്ചു കൊണ്ടും ക്ലിപ്തം നമ്പർ ഡബ്ളിയു . 158 
വൈത്തിരി താലൂക്ക്, കോ -ഓപ്പറേറ്റീവ് പ്രിന്റിംഗ് & പബ്ലിഷിംഗ് സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ 1969- ലെ സഹകരണ 
നിയമം വകുപ്പ് 74 പ്രകാരം റദ്ദ് ചെയ്തുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു. ഇത് സംബന്ധിച്ചുള്ള രേഖകൾ ലിക്വിഡേറ്റർ 
3 വർഷക്കാലം സൂക്ഷിക്കേണ്ടതും അതിനുശേഷം ഈ ആഫീസിന്റെ മുൻകൂട്ടിയുള്ള അനുമതിയോടെ നശിപ്പിക്കേണ്ടതുമാണ്. 


സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ 
( ജനറൽ) ആഫീസ്, കൽപ്പറ്റ , വയനാട്. 


( ഒപ്പ്) 
- ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


327 


